PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ4 -1449/ 08. 


| 2008 സെപ്റ്റംബർ 3. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 302/ ആർ എ നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള തളിപ്പറമ്പ് താലൂക്കിലെ പാട്ടേത്ത് 
ജമാഅത്ത്പള്ളിക്ക് അവകാശപ്പെട്ട തളിപ്പറമ്പ് താലൂക്കിൽ 
കൂവേരി വില്ലേജിൽ റി . സ . 189- ൽപ്പെട്ട 9 ഏക്കർ 28 സെന്റ് 
വസ്തു വിൽപ്പന നടത്തുന്നതിന് അനുമതി ആവശ്യപ്പെട്ട് 
കൊണ്ട് വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 
ടി വസ് സെന്റൊന്നിന് 2, 500 രൂപ യിൽ കുറയാത്ത 
തുകയ്ക്ക് വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമോ നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് 
ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, വി. ഐ . പി. റോഡ്, കലൂർ, കൊച്ചി- 17 എന്ന വിലാ 
സത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ 
പരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപമോ നിർദ്ദേശമോ പരിഗ 
ണിക്കുന്നതല്ലെന്നും അറിയിക്കുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ് ആഫീസ്, 
വി. ഐ . പി. റോഡ്, 

( ഒപ്പ്) 
കലൂർ, കൊച്ചി- 682 017. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


